Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVER 


ക 


ാർ . 


രള സർക്ക 
VMENT OF 


, 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഫെബ്രുവരി 18 
18th February 2014 

1189 കുംഭം 6 
6th Kumbham 1189 


നമ്പർ 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


1935 മാഘം 29 
29th Magha 1935 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് 

-- വിജ്ഞാപനം 
നമ്പർ എസ്3 - കെ . എൻ. ആർ. കെ . ഡബ്ല . ബി ./ എസ്. എ / 111 / 2014. 

തിരുവനന്തപുരം, 2013 ജനുവരി 24. 


കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നൽകുന്ന സേവനങ്ങൾ 


2012 - ലെ കേരള സേവനാവകാശ ആക്റ്റ് (ആക്റ്റ് 18 , 2012) സെക്ഷൻ 3 പ്രകാരം കേരള പ്രവാസി കേരളീയ ക്ഷേമ 
ബോർഡിനുവേണ്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പൊതുജനങ്ങൾക്കുവേണ്ടി ടി ബോർഡ് താഴെപ്പറയുന്ന സേവനങ്ങൾ 
നൽകുന്നതാണെന്ന് ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 


കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ 


കമ 


നിയുക്ത 
സമയപരിധി ഉദ്യോഗസ്ഥൻ 


നമ്പർ 


സേവനങ്ങൾ 


ഒന്നാം 
അപ്പീൽ 
അധികാരി 


രണ്ടാം 
അപ്പീൽ 
അധികാരി 


ഫീസ് 


( 3 ) 


(4) 


(5 ) 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല 
ഓഫീസർ 


1 ക്ഷേമനിധി അംഗത്വത്തിനായി 2 മാസം 

ലഭിക്കുന്ന അപൂർണ്ണമായ 
അപേക്ഷകൾക്ക് രേഖകൾ 
ആവശ്യപ്പെട്ടുകൊണ്ട് 
അറിയിപ്പ് നൽകൽ 


മാനേജർ 
( ഫിനാൻസ്)/ 
ജില്ലാ 
എക്സിക്യൂട്ടീവ് 
ഓഫീസർ 


228 


KERALA GAZETTE 


PART IV 


3 മാസം 
ചീഫ് എക്സി 
ഇല്ല 


ചീഫ് എക്സി 
ഇല്ല 


ഓഫീസർ 


- 2 ക്ഷേമനിധി അംഗത്വത്തിനായി 
മാനേജർ 
ക്യൂട്ടീവ് ചെയർമാൻ 

ലഭിക്കുന്ന സമ്പൂർണ്ണമായ 
( ഫിനാൻസ്)/ 

അപേക്ഷകൾ അനുബന്ധ 
ജില്ലാ 

- രേഖകളോടൊപ്പം ലഭിച്ചാൽ 
എക്സിക്യൂട്ടീവ് 

അംഗത്വ/ അംശദായ അടവ് 
ഓഫീസർ 

കാർഡ് അയച്ചുകൊടുക്കൽ 


മാനേജർ 
ക്യൂട്ടീവ് ചെയർമാൻ 

അംശദായ അടവ് കാർഡ് 
( ഫിനാൻസ്)/ 

അനുവദിക്കൽ 
ജില്ലാ 


ഓഫീസർ 


എക്സിക്യൂട്ടീവ് 


ഓഫീസർ 


3 ഡ്യൂപ്ലിക്കേറ്റ് അംഗത്വ/ 


30 ദിവസം 


4 പെൻഷൻ 

അനുവദിക്കൽ 


-മാനേജർ 
( ഫിനാൻസ്) 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല. 

ഓഫീസർ 


പൂർണ്ണമായ അപേക്ഷകൾ 
ലഭിച്ചതിനുശേഷം 
3 മാസമോ അല്ലെങ്കിൽ 
ടി അപേക്ഷ ലഭിച്ച് 
തിനുശേഷം നടക്കുന്ന് 
ആദ്യത്തെ ബോർഡ് 
യോഗത്തിന്റെ 
തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 
സംഭവിക്കുന്നത് 


- മരണാനന്തര 
ധനസഹായം, 
ചികിത്സാ ധനസഹായം, 
വിവാഹ ധനസഹായം, 
പ്രസവാനുകൂല്യം, 
വിദ്യാഭ്യാസ ഗ്രാന്റ് 
മുതലായവ 
അനുവദിക്കൽ 


ആനുകൂല്യങ്ങൾ 
നിരസിച്ചത് സംബന്ധിച്ച 
1 -ാം അപ്പീലിന് 
മറുപടി നൽകൽ 


പൂർണ്ണമായ അപേക്ഷകൾ |മാനേജർ ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല 
ലഭിച്ചതിനുശേഷം 

( ഫിനാൻസ്) 

ഓഫീസർ 
3 മാസമോ അല്ലെങ്കിൽ 
ടി അപേക്ഷ ലഭിച്ച 
തിനുശേഷം നടക്കുന്ന 
ആദ്യത്തെ ബോർഡ് 
യോഗത്തിന്റെ 
തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 
സംഭവിക്കുന്നത് 
3 മാസമോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് 

ചെയർമാൻ ഇല്ല 
ടി അപ്പീൽ ലഭിച്ചതിനു ഓഫീസർ 
ശേഷം നടക്കുന്ന ആദ്യത്തെ 
ബോർഡ് യോഗത്തിന്റെ 
തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 
സംഭവിക്കുന്നത് 
3 മാസമോ അല്ലെങ്കിൽ ചെയർമാൻ 

ഇല്ല 
ടി രണ്ടാം അപ്പീൽ 
ലഭിച്ചതിനുശേഷം 
നടക്കുന്ന ആദ്യത്തെ 
ബോർഡ് യോഗത്തിന്റെ 
തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 
സംഭവിക്കുന്നത് 
അടുത്ത ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് 

.. ഇല്ല 
യോഗത്തിന്റെ 

ഓഫീസർ 
തീരുമാനശേഷം 
20 ദിവസത്തിനകം 


7 ആനുകൂല്യങ്ങൾ 

നിരസിച്ചത് സംബന്ധിച്ച് 
2 -ാം അപ്പീലിന് 
മറുപടി നൽകൽ 


ബോർഡിലേക്ക് 
സമർപ്പിക്കുന്ന 
അവസാന അപ്പീലിന് 
മറുപടി നൽകൽ 


18th FEB. 2014] 


KERALA GAZETTE 


229 


9 മറ്റ് സേവനങ്ങൾക്ക് 


പൂർണ്ണമായ പരാതികൾ/ 


മാനേജർ 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ 


ഇല്ല 


മറുപടി നൽകൽ 


ഓഫീസർ 


അപേക്ഷകൾ ലഭിച്ചതിനു ( ഫിനാൻസ്) 
ശേഷം 3 മാസമോ അല്ലെങ്കിൽ 
ടി പരാതി/അപേക്ഷ 
ലഭിച്ചതിനുശേഷം നടക്കുന്ന 
ആദ്യത്തെ ബോർഡ് 
യോഗത്തിന്റെ തീരുമാനമോ 


ഇവയിൽ ഏതാണോ 


അവസാനം സംഭവിക്കുന്നത് 

വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല , പൊതുജന സമക്ഷം അറിയിക്കുന്നത്) 
സെക്ഷൻ 3, 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്റ്റ്, ( 1) തത്സമയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും 
നിയമത്തിൽ മറ്റു വിധത്തിൽ വ്യവസ്ഥ ചെയ്തതൊഴികെ, ഈ ആക്റ്റിന്റെ പ്രാരംഭം മുതൽ ആറുമാസത്തിനകം, ഓരോ 
സർക്കാർ വകുപ്പും, ഓരോ വകുപ്പ് മേധാവിയും, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഓരോ നിയമാധിഷ്ഠിത നികാ 
യവും, അവ ഓരോന്നും നൽകുന്നതായ സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ 
അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഈ ആക്ടിന്റെ ആവശ്യങ്ങൾക്കായി വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. 
ഈ വിജ്ഞാപനം ഈ ലക്ഷ്യത്തിനായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാകുന്നു. 

- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


